© 


കേരള സര്‍ക്കാര്‍ 


Regn. No. KERBIL/2012/45073 
dated 5-9-2012 with RNI 





Government of Kerala Reg. No. KL/TV(N)/634/2021-2023 























2021 
കേരള ഗസററ 
KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത്‌ 
PUBLISHED BY AUTHORITY 
2021 ഫ്െ.്ബുവരി 2 
തിരുവനന്തപുരം, 2nd February 2021 
ല്യം 18 ചൊവ്വ 1196 മകരം 20 നമ്പ 
20th Makaram 1196 5 
Vol. X Thiruvananthapuram, 1042 മാഘം 4a No. 
Tuesday 13th Magha 1942 
PART 111 


Forest Department 


OFFICE OF THE CUSTODIAN, (ECOLOGICALLY FRAGILE LANDS) AND 
ADDITIONAL PRINCIPAL CHIEF CONSERVATOR OF FORESTS 
(SOCIAL FORESTRY), THIRUVANANTHAPURAM 


NOTIFICATION 


No. EFL1-425/2020. 3rd December 2020. 


As required under section 3(2) of the Kerala Forests (Vesting and Management of Ecologically Fragile Lands) 
Act, 2003 (Act 21 of 2005), it is hereby notified for the information of the public that as per section 3(1) of the Act, 
the ownership and possession of the Ecologically fragile lands, given in the schedule below, in the District of Palakkad, 
shall stand trransferred to and vested in the Government free from all encumbrances and the right, title and interest of the 
owner or any other person thereon shall stand extinguished with effect from the date of commencement of the Act, ie. 


2nd June, 2000. 


Gaz. No. 5/2021/DTP (Forest). 


241 


68 


KERALA GAZETTE 


[Parr 111 





SCHEDULE 


Details of Ecologically Fragile Lands vested in Government as per section 3(1) of Act 21 of 2005. 





Survey Extent in 














SI Boundaries 
"District Taluk Forest Range Locality Villa with Sub Hectares 
No. Division se 
division (Approx) North East South West 
ധ ൭ (3) (4) 6) (6) (7) (8) (9) (10) (1) (12) (13) 
3 90/8, 1.2820 Ha. Ga ച ച ച 
ടട ൭ ഗ ഗ ഗ 
z ഇ 90/10 പ 6 
Loo 5 z ടട 3 2 Old) BBR & മ ഥം 
a 2 ക 2 ey = (90/13 pt., ഉട. യു സ്ത സ്ത 
ക ലം § a 90/14 pt. BGO & 2 Fi 
6. Oo a. യ പ oa New) a “4s > > > 
(Sd.) 


നമ്പര്‍ എസ്‌.എഫ്‌.2-801/2020. 


Custodian (Ecologically Fragile Lands) & 
Additional Principal Chief Conservator of Forests 
(Social Forestry). 





സോഷ്യല്‍ ഫോറസ്ര്രി ഡിവിഷന്‍, GHISWo 


ദര്‍ഘാസ്‌ പരസ്യം 


2021 ജനുവരി 6. 


കേരള വനം വകുപ്പില്‍ രജിസ്റ്റര്‍ ചെയ്തിട്ടുള്ള സര്‍ക്കാര്‍ ഉത്തരവ്‌ ജി. ഒ. (എം. എസ്‌.) നമ്പര്‍ 26/17/എഫ്‌ & ഡബ്ല്യു.എല്‍.ഡി. 
തീയതി 20-5-2017 പ്രകാരം നിലവില്‍ യോഗ്യരായ “എ,ബി,സി” ക്ലാസ്‌ കരാറുകാരില്‍ നിന്നും, താഴെ പട്ടികയില്‍ വിവരിക്കുന്ന 
പ്രവൃത്തി നിര്‍വൃഹിക്കുന്നതിന്‌ ദര്‍ഘാസ്‌ ക്ഷണിക്കുന്നു. കരാറുകാര്‍ വനംവകുപ്പില്‍ നിലവിലുള്ളതും സര്‍ക്കാര്‍ ഭാവിയില്‍ 
പ്രാബല്യത്തില്‍ കൊണ്ടുവരുന്നതുമായ എല്ലാ നിബന്ധനകളും, വ്യവസ്ഥകളും പാലിക്കുവാന്‍ ബാദ്ധ്യസ്ഥരാണ്‌. ദര്‍ഘാസ്‌ 
പ്രമാണങ്ങളും ദര്‍ഘാസ്‌ ഷെഡ്യൂളുകളും, താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ ഓഫീസില്‍ നിന്നും, (പവൃത്തി ദിവസങ്ങളില്‍ 
ലഭ്യമാകുന്നതാണ്‌. MOM Bajo ഷെഡ്യൂള്‍ഡ്‌ ബാങ്കില്‍ നിന്നോ പൊതുമേഖലാ ബാങ്കില്‍ നിന്നോ അസിസ്റ്റന്റ്‌ കണ്‍സര്‍വേറ്റര്‍ ഓഫ്‌ 
ഫോറസ്റ്റ്‌ സോഷ്യല്‍ ഫോറസ്ര്രി കോട്ടയത്തിന്റെ പേരില്‍ മാറാവുന്ന വിധത്തില്‍ ഡിമാന്റ്‌ ശ്രാഫ്റ്റ്‌ എടുക്കേണ്ടതാണ്‌. ദര്‍ഘാസ്‌ 
ഫോറത്തിന്റെ വില പണമായോ ഡിമാന്റ്‌ ര്രാഫ്റ്റായോ അടയ്ക്കാവുന്നതാണ്‌. 








പട്ടിക 
ദര്‍ഘാസ്‌ ഡിവിഷന്റെ ജോലിയുടെ തൈകള്‍ തൈകളുടെ അടങ്കല്‍ ദര്‍ഘാസ്‌ നിരത 
നമ്പര്‍ പേര്‍ പേര്‌ ഉല്പാദിപ്പിക്കേണ്ട ഏകദേശ തുക പ്രതവില ദ്രവ്യം 
റെയിഞ്ച്‌ എണ്ും z ഴ്‌ z 
em 
44/20-21 സേഷ്യല്‍ പൊന്‍കുന്നം റേഞ്ചില്‍ പൊന്‍കുന്നം 20000 4,77,100 1000+ 120 12,000 
ഫോറസ്ട്രി പാമ്പാടി ബ്ലോക്കില്‍ ജി.എസ്‌.്റി 12% 
ഡിവിഷന്‍, കോട്ടയം കനകപ്പലത്‌ ഇക്കോ 

ഫ്രണ്ട്ലി കണ്ടെയ്നറില്‍ 

20000 Fruit bearing & Misc 

Species തൈകള്‍ 

ഉല്പാദിപ്പിക്കുന്ന ജോലി 
45/20-21 സേഷ്യല്‍ പൊന്‍കുന്നം റേഞ്ചില്‍ പൊന്‍കുന്നം 20000 4,77,100 1000+ 120 12,000 


ഫോറസ്ട്രി 
ഡിവിഷന്‍, കോട്ടയം 


വാഴൂര്‍ ബ്ലോക്കില്‍ 
കനകപ്പലത്‌ ഇക്കോ 
ഫ്രണ്ട്ലി കണ്ടെയ്നറില്‍ 
20000 Medicinal & Misc 
Species തൈകള്‍ 
ഉല്പാദിപ്പിക്കുന്ന ജോലി 


ജി.എസ്‌.്റി 12% 





242 


2nd Fes. 2021] FOREST DEPARTMENT 69 





46/20-21 സേഷ്യല്‍ കോട്ടയം റേഞ്ചില്‍ കോട്ടയം 20000 4,95,700 1000+ 120 12,200 
eanoomyis) ഏറ്റുമാനൂര്‍ ബ്ലോക്കില്‍ ജി.എസ്‌.റ്റി 12% 
ഡിവിഷന്‍, കോട്ടയം ഇക്കോ ഫ്രണ്ട്ലി കണ്ടെയ്നറില്‍ 
20000 Fruit bearing & Misc 
Species തൈകള്‍ 
ഉല്പാദിപ്പിക്കുന്ന ജോലി 


47/20-21 സേഷ്യല്‍ കോട്ടയം റേഞ്ചില്‍ കോട്ടയം 20000 4,90,700 1000+ 120 12,500 
ഫോറസ്്രി ഉഴവൂര്‍ ബ്ലോക്കില്‍ ജി.എസ്‌.റ്റി 12% 
ഡിവിഷന്‍, കോട്ടയം ഇക്കോ ഫ്രണ്ട്ലി കണ്ടെയ്നറില്‍ 
20000 Agro Forestry species 
& Misc species തൈകള്‍ 
ഉല്പാദിപ്പിക്കുന്ന ജോലി 


48/20-21 സേഷ്യല്‍ കോട്ടയം റേഞ്ചില്‍ കോട്ടയം 20000 4,90,700 1000+ 120 12,500 
ഫോറസ്ട്രി ഇക്കോ (്ഫണ്ട്ലി കണ്ടെയ്നറില്‍ ജി.എസ്‌.റ്റി 12% 
ഡിവിഷന്‍, കോട്ടയം 20000 Bamboo തൈകള്‍ 
ഉല്പാദിപ്പിക്കുന്ന ജോലി 





മേല്‍ പട്ടികയില്‍ കാണിച്ചിട്ടുള്ള ജോലിയുടെ അളവ്‌ ഏകദേശമാണ്‌. ജോലി പൂര്‍ത്തീകരിക്കുന്ന അവസരത്തില്‍ 
അളവില്‍ വൃത്യാസം വരാവുന്നതാണ്‌. യഥാസമയം ജോലികള്‍ ചെയ്തുതീര്‍ക്കാത്തപക്ഷം നിലവിലുള്ള നിയമപ്രകാരം 
വനംവകുപ്പ്‌ നിശ്ചയിക്കുന്ന പിഴ ഒടുക്കുവാന്‍ കരാറുകാരന്‍ ബാദ്ധൃസ്ഥനാണ്‌. മേല്‍പ്പറഞ്ഞ ഏതു ജോലിയും ഏതുസമയത്തും 
ഒരു കാരണവും കൂടാതെ റദ്ദാക്കുവാന്‍ താഴെ ഒപ്പിട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്‍ അധികാരമുള്ളതായിരിക്കും. നിലവിലുള്ള എല്ലാ 
ദര്‍ഘാസ്‌ / കരാര്‍ നിബന്ധനകളും ഈ കരാറിനും ബാധകമായിരിക്കും. 


കൂടുതല്‍ വിവരങ്ങള്‍ കോട്ടയം സോഷ്യല്‍ ഫോറസ്ദ്രി ഡിവിഷന്‍ കാര്യാലയത്തില്‍ നിന്ന്‌ പ്രവൃത്തി ദിവസങ്ങളില്‍ 
ലഭ്യമാകുന്നതാണ്‌. 


ദര്‍ഘാസ്‌ ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും MAWANo—11-2-2021 ഉച്ചയ്ക്ക്‌ 2 മണി വരെ. 
ദര്‍ഘാസ്‌ തിരികെ ലഭിക്കേണ്ട തീയതിയും MAWANo—11-2-2021 ഉച്ചയ്ക്ക്‌ ശേഷം 3 മണി വരെ. 
ദര്‍ഘാസ്‌ തുറക്കുന്ന തീയതിയും സമയവും--11-2-2021 ഉച്ചയ്ക്ക്‌ ശേഷം 3.30 മണി. 


ഏതെങ്കിലും കാരണങ്ങളാല്‍ 29-7-2020-ന്‌ അവധിയാണെങ്കില്‍ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ സ്ഥലത്തും അതേ 
സമയത്തും പ്രസ്തുത ദര്‍ഘാസ്‌ നടത്തുന്നതാണ്‌. 


ഈ രണ്ടു തീയതിയിലും ടി ദര്‍ഘാസ്‌ നടക്കാതെ വരികയോ ആരും പങ്കെടുക്കാതെ വരികയും ആണെങ്കില്‍ മേല്‍ 
വിവരിച്ച നിബന്ധനകള്‍ക്ക്‌ വിധേയമായി 15-2-2021, 17-2-2021-ന്‌ അതേ സ്ഥലത്തും അതേ സമയത്തും പ്രസ്തുത ദര്‍ഘാസ്‌ 
നടത്തുന്നതായിരിക്കും. 


ദര്‍ഘാസ്‌ നിബന്ധനകള്‍ 





1. ദര്‍ഘാസ്‌ ഫോറം പ്രവൃത്തി ദിവസങ്ങളില്‍ കോട്ടയം, സോഷ്യല്‍ ഫോറസ്ദ്രി ഓഫീസില്‍നിന്നും ലഭ്യമാകുന്നതാണ്‌. 
ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില ഏതെങ്കിലും ഷെഡ്യൂള്‍ഡ്‌ ബാങ്കില്‍ നിന്നോ, പൊതുമേഖലാ ബാങ്കില്‍ നിന്നോ കോട്ടയം 
അസിസ്റ്റന്റ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ ഓഫീസറുടെ പേരില്‍ ഡിമാന്റ്‌ ര്ധാഫ്റ്റായോ പണമായോ ഒടുക്കാവുന്നതാണ്‌. 
ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വില ഒരിക്കല്‍ അടച്ചത്‌ ഒരു കാരണവശാലും മാറ്റി നല്‍കുന്നതോ, മറ്റ്‌ ജോലികള്‍ക്കുള്ള 
ദര്‍ഘാസ്‌ ഫോറത്തിന്റെ വിലയിലേക്ക്‌ മാറ്റി നല്‍കുകയോ ചെയ്യുന്നതല്ല. 


2. ഒരാളുടെ പേരില്‍ അനുവദിച്ച ദര്‍ഘാസ്‌ ഫോറം കൈമാറ്റം ചെയ്യപ്പെടാവുന്നതോ, മറ്റ്‌ ജോലികള്‍ക്ക്‌ 
ഉപയോഗിക്കാവുന്നതോ അല്ല. 


3, ദര്‍ഘാസ്‌ സമര്‍പ്പിക്കുന്നതിനു മുമ്പ്‌ കരാറുകാരന്‍, ദര്‍ഘാസ്‌ കരാര്‍ വൃവസ്ഥകള്‍ പരിശോധിക്കേണ്ടതാണ്‌. ഭെണ്ടര്‍ 
ലഭിച്ചതിനുശേഷം ഇക്കാര്യത്തിലുള്ള അജ്ഞത പിന്നീട്‌ ഒരു കാരണവശാലും കണക്കിലെടുക്കുന്നതുമല്ല. 


4. കരാറുകാരന്‍ ദര്‍ഘാസ്‌ സമര്‍പ്പിക്കുന്നതിനുമുമ്പ്‌ ജോലി ചെയ്യേണ്ട സ്ഥലവും ചെയ്യേണ്ട ജോലിയും കണ്ട്‌ 
ബോദ്ധ്യപ്പെടേണ്ടതാണ്‌. ഇക്കാരൃത്തിലുള്ള അജ്ഞത പിന്നീട്‌ ഒരു കാരണവശാലും കണക്കിലെടുക്കുന്നതുമല്ല. 


5. കരാറുകാരന്‍ കരാര്‍ തുക അടിസ്ഥാന നിരക്കിന്റെ ശതമാനത്തില്‍ അക്കത്തിലും അക്ഷരത്തിലും നിശ്ചിത 
കോളത്തില്‍ രേഖപ്പെടുത്തേണ്ടതാണ്‌. അക്കത്തിലും അക്ഷരത്തിലും രേഖപ്പെടുത്തിയ്തില്‍ വൃത്യാസമുള്ളപക്ഷം കുറഞ്ഞ 
തുക രേഖപ്പെടുത്തിയത്‌ കണക്കിലെടുക്കുകയും ആയത്‌ അംഗീകരിക്കാന്‍ കരാറുകാരന്‍ 
ബാദ്ധൃസ്ഥനായിരിക്കുന്നതുമാണ്‌. ദര്‍ഘാസില്‍ രേഖപ്പെടുത്തിയ തുക വനം വകുപ്പിന്റെ അടങ്കല്‍ തുകയേക്കാള്‍ വളരെ 
കുറഞ്ഞ തുകയാണെങ്കില്‍ ടി തുകയ്ക്ക്‌ ടി ജോലി ചെയ്യുവാന്‍ സാധിക്കുകയില്ലെന്ന്‌ വനം വകുപ്പിന്‌ 
സംശയം ജനിക്കുകയാണെങ്കില്‍ ഇക്കാരൃത്തില്‍ കരാറുകാരന്റെ വിശദീകരണം തേടുന്നതും ആയത്‌ 
ബോദ്ധ്യപ്പെടുകയാണെങ്കില്‍ പ്രത്യേക സെക്യൂരിറ്റി തുകയായി കരാര്‍ തുകയുടെ 10% പരമാവധി ₹ 30,000 കരാറുകാരന്‍ കരാര്‍ 
സ്ഥിരപ്പെടുത്തുന്നതിനുമുമ്പായി അടയ്ക്കേണ്ടതാണ്‌. കരാറുകാരന്‍ സമര്‍പ്പിച്ച വിശദീകരണം ബോദ്ധയപ്പെടാത്തപക്ഷം 
ദര്‍ഘാസ്‌ നിരാകരിക്കുവാന്‍ വനം വകുപ്പിന്‌ അധികാരമുള്ളതായിരിക്കും. 


243 


70 


KERALA GAZETTE [Parr 111 





20. 


21, 


ദര്‍ഘാസ്‌ ഫോറത്തിന്റെ എല്ലാ കോളവും പൂരിപ്പിക്കേണ്ടതും ദര്‍ഘാസ്‌ അടങ്ങിയ സീല്‍ ചെയ്ത കവറിന്റെ പുറത്ത്‌ 
ജോലിയുടെ പേര്‌ രേഖപ്പെടുത്തേണ്ടതും അസിസ്റ്റന്റ്‌ കണ്‍സര്‍വേറ്റര്‍ ഓഫ്‌ ഫോറസ്റ്റ്‌, സോഷ്യല്‍ ഫോറസ്ര്രി 


ഡിവിഷന്‍, കോട്ടയം എന്ന വിലാസത്തില്‍ ലഭ്യമാക്കേണ്ടതാണ്‌. ദര്‍ഘാസ്‌ സ്വീകരിക്കുന്ന അവസാന ദിവസം 


അവധിയാവുകയാണെങ്കില്‍ അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയംവരെ ദര്‍ഘാസ്‌ സ്വീകരിക്കുന്നതാണ്‌. 
നിശ്ചിത സമയപരിധിയ്ക്കകം ലഭിക്കാത്ത ദര്‍ഘാസുകള്‍ ഒരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


ഓരോ ദര്‍ഘാസിന്റെ കൂടെയും z 200-003 മൂദ്രപ്പ്രതത്തില്‍ തയ്യാറാക്കിയ പ്രിലിമിനറി എഗ്രിമെന്റും കൂടാതെ 
പൊതുമേഖലാ ബാങ്കില്‍ നിന്നോ, ഷെഡ്യൂള്‍ഡ്‌ ബാങ്കില്‍ നിന്നോ കോട്ടയം അസിസ്റ്റന്റ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വ്േറ്ററുടെ 
പേരില്‍ മാറാവുന്ന ഡിമാന്റ്‌ ര്ധാഫ്റ്റ്‌ ആയി നിരതദ്രവ്യം അടക്കം ചെയ്യേണ്ടതാണ്‌. 


ദര്‍ഘാസിലെ തിരുത്തലുകളില്‍ കരാറുകാരന്റെ ഒപ്പുണ്ടായിരിക്കേണ്ടതാണ്‌. 


നിശ്ചിത സമയപരിധിക്കുള്ളില്‍ ലഭിച്ച ദര്‍ഘാസുകള്‍ നിശ്ചിത സമയത്ത്‌ അസിസ്റ്റന്റ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്ററോ, 
അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരായിട്ടുള്ള കരാറുകാരുടെ സാന്നിദ്ധൃത്തില്‍ തുറന്ന്‌ 


പരിശോധിക്കുന്നതാണ്‌. 


സാധാരണയായി കുറവ്‌ തുക രേഖപ്പെടുത്തിയ ദര്‍ഘാസ്‌ സ്വീകരിക്കുന്നതായിരിക്കും. എന്നാല്‍ ഏത്‌ ദര്‍ഘാസ്‌ 
സ്വീകരിക്കുവാനോ നിരാകരിക്കൂവാനോ ഉള്ള അധികാരം ദര്‍ഘാസ്‌ അംഗീകരിക്കുന്ന ഉദ്യോഗസ്ഥന്‍ 
ഉണ്ടായിരിക്കുന്നതാണ്‌. 


ദര്‍ഘാസ്‌ സമര്‍പ്പിച്ചതിനുശേഷം അത്‌ പിന്‍വലിക്കുവാന്‍ കരാറുകാരന്‍ അവകാശം ഉണ്ടായിരിക്കുന്നതല്ല. 


കരാര്‍ അംഗീകരിച്ച വിവരം വിജയിയായ കരാറുകാരന്റെ വിലാസത്തില്‍ അറിയിക്കുന്നതും ആയത്‌ ലഭിച്ച്‌ 
3 ദിവസത്തിനകം LF 200-ന്റെ മുര്രപ്പരതത്തില്‍ കരാര്‍ ഒപ്പിടേണ്ടതുമാണ്‌. ആയതില്‍ വീഴ്ച വരുത്തുന്നപക്ഷം 
കരാറുകാരന്‍ സമര്‍പ്പിച്ച നിരതദ്രവൃം സര്‍ക്കാരിലേക്ക്‌ കണ്ടുകെട്ടുന്നതും ടി ജോലി കരാറുകാരന്റെ നഷ്ടോത്തര 
വാദിത്വത്തില്‍ പുനര്‍ ദര്‍ഘാസ്‌ ചെയ്യുകയോ രണ്ടാമത്തെ ദര്‍ഘാസുകാരനന്‍ ജോലി നല്‍കുകയോ മറ്റ്‌ വിധത്തില്‍ 
ജോലി ചെയ്യുകയോ ചെയ്യുന്നതാണ്‌. ആയത്മൂലം സര്‍ക്കാരിലേക്ക്‌ ഉണ്ടാകുന്ന നഷ്ടം നികത്തുവാന്‍ കരാറുകാരന്‍ 
ബാദ്ധ്യസ്ഥനാകുന്നതും അല്ലാത്തപക്ഷം കരാറുകാരന്റെ സ്ഥാവരജംഗമ വസ്തുക്കളില്‍ നിന്നും റവന്യു റിക്കവറി 


നിയമപ്രകാരം ഈടാക്കുന്നതുമായിരിക്കും. 


വിജയിയാകുന്ന കരാറുകാരന്‍ കരാര്‍ തുകയുടെ 10% (പരമാവധി ₹ 5,00,000) സെക്യൂരിറ്റി അടയ്ക്കേണ്ടതാണ്‌. 
ടി സെക്യൂരിറ്റി തുക കരാര്‍ ജോലി അവസാനിച്ച്‌ കരാറുകാരന്റെ ബാദ്ധൃത തിട്ടപ്പെടുത്തിയതിനുശേഷം മാര്രം 
തിരികെ നല്‍കുന്നതായിരിക്കും. 


കരാറുകാരന്‍ സോള്‍വന്‍സി നടത്തിയിട്ടുള്ള വസ്തുക്കള്‍ കരാര്‍ കാലാവധിയില്‍ അസന്യാധീനപ്പെടുത്തുവാന്‍ 
പാടുള്ളതല്ല. ഇക്കാരൃത്തില്‍ ആവശ്യമായ സമ്മതപ്രതം കരാര്‍ ഒപ്പിടുന്ന സമയത്ത്‌ നല്‍കേണ്ടതാണ്‌. 


ദര്‍ഘാസ്‌ തുറന്നതിനുശേഷം ലഭിക്കുന്ന യാതൊരു വാഗ്ദാനങ്ങളും സ്വീകരിക്കുന്നതല്ല. 


കരാര്‍ ലഭിക്കാത്ത കരാറുകാരുടെ നിരത്രദവ്യം വിജയിയായ കരാറുകാരന്റെ ദര്‍ഘാസ്‌ സ്ഥിരപ്പെടുത്തിയതിനുശേഷം 
തിരികെ നല്‍കുന്നതാണ്‌. 


പട്ടികയില്‍ കാണിച്ചിട്ടുള്ള ജോലിയുടെ അളവ്‌ ഏകദേശം മാ്തമാണ്‌. നടപ്പിലാക്കുന്ന സമയത്ത്‌ 
അളവില്‍ ഏറ്റക്കുറച്ചിലുകള്‍ ഉണ്ടാകുന്നതാണ്‌. യഥാര്‍ത്ഥ അളവിലുള്ള ജോലി ചെയ്യുവാന്‍ കരാറുകാരന്‍ 
ബാദ്ധ്യസ്ഥനായിരിക്കും. 


കരാര്‍ പ്രകാരമുള്ള തുക ജോലി പൂര്‍ത്തിയാക്കിയതിനൂശേഷം നല്‍കുന്നതാണ്‌. 


മുകളില്‍ പറഞ്ഞ ജോലികള്‍ ടെണ്ടര്‍ അംഗീകരിച്ച്‌ അറിയിക്കുന്ന മുറയ്ക്ക്‌ ആരംഭിക്കേണ്ടതും 2021 മേയ്‌ മാസം 25-ന്‌ 
അവസാനിപ്പിക്കേണ്ടതുമാണ്‌. ആയതിനുശേഷം ഒരു കാരണവശാലും സമയം നീട്ടി നല്‍കുന്നതല്ല. ജോലി തുടങ്ങുന്ന 
തീയതി മാറ്റം വരുത്തുവാന്‍ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥര്‍ക്ക്‌ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്‌. 


കൂടുതല്‍ വിവരങ്ങള്‍ കോട്ടയം, സോഷ്യല്‍ ഫോറസ്ര്രി ഡിവിഷനില്‍ നിന്നോ, കോട്ടയം സോഷ്യല്‍ ഫോറസ്ട്രി 
റെയ്ഞ്ച്‌ ഓഫീസില്‍ നിന്നോ ലഭ്യമാകുന്നതാണ്‌. 


(പ്പ) 
അസിസ്റ്റന്റ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വ്േറ്ററുടെ കാര്യാലയം, അസിസ്റ്റന്റ്‌ കണ്‍സര്‍വേറ്റര്‍ ഓഫ്‌ ഫോറസ്റ്റ്‌ 
സോഷ്യല്‍ ഫോറസ്ട്രി ഡിവിഷന്‍, (കേരള ഗവര്‍ണ്ണര്‍ക്കുവേണ്ടി). 


കോട്ടയം. 


244 


2nd Fes. 2021] FOREST DEPARTMENT 71 





തൃശ്ശൂര്‍ ഡിവിഷന്‍ 


ലേല പരസ്യം 


നമ്പര്‍ Slag)3-7271/ 2020. 2020 ഡിസംബര്‍ 23. 


2021 വര്‍ഷത്തില്‍ തൃശ്ശൂര്‍ ഫോറസ്റ്റ്‌ ഡിവിഷനില്‍പ്പെട്ട മച്ചാട്‌, വടക്കാഞ്ചേരി, പട്ടിക്കാട്‌ എന്നീ റെയിഞ്ചുകളിലെ 
വില്‍പ്പന യോഗ മായിട്ടുള്ള തൊണ്ടി തടികള്‍, വിറക്‌, മറ്റ്‌ തൊണ്ടി വഹകള്‍ എന്നിവയും വിവിധ സ്ഥലങ്ങളില്‍ 
അപകടാവസ്ഥയില്‍ നില്‍ക്കുന്ന മരങ്ങളില്‍ നിന്നും കാറ്റത്ത്‌ വീണ മരങ്ങളില്‍ നിന്നും മുറിച്ചു ശേഖരിച്ചവയും വിവിധ 
സ്ഥലങ്ങളില്‍ അപകടാവസ്ഥയില്‍ നില്‍ക്കുന്ന മരങ്ങള്‍ നില്‍പ്പാവസ്ഥയിലും അടിയന്തിര ഘട്ടങ്ങളില്‍ തൊണ്ടി 
ലേലത്തില്‍ ഉള്‍പ്പെടുത്തി വിറ്റഴിക്കേണ്ടതായ മരങ്ങളും മറ്റ്‌ സാമ്രഗികളും അതാത്‌ റെയിഞ്ചാഫീസില്‍ വച്ച്‌ താഴെ 
പട്ടികയില്‍ കൊടുത്തിരിക്കുന്ന തീയതികളിലും സമയത്തും തൃശ്ശൂര്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറോ അദ്ദേഹം 
അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം ചെയ്തു വില്‍ക്കുന്നതാണ്‌. നിര്‍ദ്ദിഷ്ട ദിവസം ഏതെങ്കിലും 
കാരണവശാല്‍ പൊതു അവധിയായി പ്രഖ്യാപിക്കുന്നപക്ഷം അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്തും സ്ഥലത്തുംവച്ച്‌ 
ലേലം നടത്തുന്നതാണ്‌. ലേല ദിവസം ലേലത്തില്‍ വയ്ക്കുവാന്‍ യോഗ്യമായ വേറെയും തൊണ്ടിസാധനങ്ങള്‍ 
ലഭൃമായാല്‍ അവയും ലേല ദിവസങ്ങളില്‍ ലേലം ചെയ്ത്‌ വില്‍ക്കൂന്നതാണ്‌. 


ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ ആഗ്രഹിക്കുന്നവര്‍ ലേലത്തിനു മുമ്പായി ലേലത്തില്‍ വെച്ചിട്ടുള്ള സാധനങ്ങളുടെ 
ഗുണനിലവാരവും അളവുകളും മറ്റു വിശദ വിവരങ്ങളും നേരില്‍ കണ്ട്‌ ബോദ്ധുപ്പെട്ടിരിക്കേണ്ടതാണ്‌. ലേലത്തിനുശേഷം 
ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ല. ഓരോ ലേലത്തിലും വില്‍ക്കാന്‍ 
ഉദ്ദേശിക്കുന്ന തടികള്‍, AY വനവിഭവങ്ങള്‍ മുതലായവയെപറ്റിയുള്ള വിശദവിവരങ്ങള്‍ അതാത്‌ റെയിഞ്ച്‌ 
ഓഫീസില്‍നിന്നും ലേലത്തിന്‌ Adal അറിയാവുന്നതാണ്‌. മൂന്‍ ലേലത്തില്‍ സ്ഥിരപ്പെടുത്താത്ത ഏതെങ്കിലും 
ലോട്ടുകള്‍ ഉണ്ടെങ്കില്‍ അവയും ലേലത്തില്‍ ഉള്‍പ്പെടുത്തുന്നതാണ്‌. 


ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം) 2-12-2009-ലെ പ്രൊ. -6835/09-ാ൦ നമ്പരായിട്ടുള്ള 50-90 നമ്പര്‍ 
കേരള ഗസറ്റില്‍ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ലേല നിബന്ധനകളും കാലാകാലങ്ങളില്‍ വനം വകുപ്പില്‍ നിലവിലുള്ള മറ്റ്‌ 
വൃവ സ്ഥകളും ഈ ലേലത്തിന്‌ ബാധകമായിരിക്കും. കോടതി ഉത്തരവ്‌ പ്രകാരം വില്‍പ്പനയ്ക്ക്‌ വച്ചിട്ടുള്ള തൊണ്ടി 
തടികളുടെ മുഴുവന്‍ തുകയും വിജയിയായ ലേലക്കാരന്‍ ലേല ദിവസം കെട്ടിവയ്ക്കേണ്ടതാണ്‌. ലേലത്തില്‍ 
പങ്കെടുക്കുന്നവര്‍ ഈട്ടി, തേക്ക്‌ എന്നിവ ലേലം ചെയ്യുന്നതിന്‌ TF 20,000-0 മറ്റു തടികള്‍ക്ക്‌ ₹ 10,000-0 മറ്റ്‌ 
വന വിഭവങ്ങള്‍ക്ക്‌ ₹ 2,000-0 നിരത്രദവ്യമായി കെട്ടിവയ്ക്കേണ്ടതാണ്‌. റെയിഞ്ചിന്റെ പേരും ലേലം തീയതികളും താഴെ 
പട്ടികയില്‍ ചേര്‍ക്കുന്നു. 








പട്ടിക 
മാസം പട്ടിക്കാട്‌ റെയിഞ്ച്‌ മച്ചാട്‌ റെയിഞ്ച്‌ വടക്കാഞ്ചേരി റെയിഞ്ച്‌ 
രാവിലെ 11 മണി രാവിലെ 11 മണി ഉച്ചയ്ക്ക്‌ 3 മണി 

ഫെ[്രുവരി 17-2-2021 18-2-2021 18-2-2021 
മാര്‍ച്ച്‌ 9-3-2021 10-3-2021 10-3-2021 
ഏപ്രില്‍ 12-4-2021 15-4-2021 15-4-2021 
മേയ്‌ 11-5-2021 12-5-2021 12-5-2021 
ജൂണ്‍ 8-6-2021 9-6-2021 9-6-2021 
ജൂലൈ 13-7-2021 14-7-2021 14-7-2021 
ആഗസ്റ്റു 17-8-2021 18-8-2021 18-8-2021 
സെപ്റ്റംബര്‍ 14-9-2021 15-9-2021 15-9-2021 
ഒക്ടോബര്‍ 26-10-2021 27-10-2021 27-10-2021 
നവംബര്‍ 23-11-2021 24-11-2021 24-11-2021 
ഡിസംബര്‍ 14-12-2021 15-12-2021 15-12-2021 





കൂടുതല്‍ വിവരങ്ങള്‍ a1G]OOIS/M2J9S/ASHOICEMIG] റെയിഞ്ചുകളില്‍ നിന്നും ലഭിക്കുന്നതാണ്‌. 


ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസ്‌, (ഒപ്പ്‌) 
തൃശ്ശൂര്‍, അയ്യന്തോള്‍. ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ 


(കേരള ഗവര്‍ണര്‍ക്കുവേണ്ടി). 


Gaz. No. 5/2021/DTP (Forest). 


245 


72 KERALA GAZETTE [Parr 111 





നെന്മാറ ഡിവിഷന്‍ 


ഇ-ലേല പരസ്യം 


നമ്പര്‍ സി1-3502/2019. 2021 ജനുവരി 5. 


നെന്മാറ ഡിവിഷന്‍ ആലത്തൂര്‍, കൊല്ലങ്കോട്‌, നെല്ലിയാമ്പതി റെയിഞ്ചുകളില്‍ രജിസ്റ്റര്‍ ചെയ്തിട്ടുള്ള ഒ. ആര്‍.-05/14, 17/14, 5/ 
16, 09/17, 18/17, 16/17 എന്നീ കേസുകളില്‍ ഉള്‍പ്പെട്ടിട്ടുള്ളതും കേരള വനം നിയമം 61 പ്രകാരം കണ്ടുകെട്ടിയിട്ടുള്ളതുമായ താഴെ 
പട്ടികയില്‍ കാണിച്ചിരിക്കുന്ന വാഹനങ്ങള്‍ 15-2-2021-ന്‌ രാവിലെ 11 മണി മുതല്‍ 3.30 വരെയുള്ള സമയത്ത്‌ ഇ-ലേലം 
നടത്തുന്നതായിരിക്കും. MSTC Lid കമ്പനിയില്‍ ലേലത്തിനായി രജിസ്റ്റര്‍ ചെയ്ത വ്യക്തികള്‍ക്ക്‌ ലേലത്തില്‍ പങ്കെടുക്കാവുന്നതാണ്‌. 
വിശദവിവരത്തിനായി www.mstcecommerce.com എന്ന വെബ്സൈറ്റ്‌ സന്ദര്‍ശിക്കുക. കൂടാതെ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍, 
നെന്മാറ (ഫോണ്‍ : 04923-243179), റെയ്ഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസ്‌, ആലത്തൂര്‍ (ഫോണ്‍ : 04922-258655), റെയ്ഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസ്‌, 
കൊല്ലങ്കോട്‌ (ഫോണ്‍ : 04923-264104), റെയ്ഞ്ച്‌! ഫോറസ്റ്റ്‌ ഓഫീസ്‌, നെല്ലിയാമ്പതി (ഫോണ്‍ : 04923-241014), റെയ്ഞ്ച്‌ ഫോറസ്റ്റ്‌ 
ഓഫീസര്‍ എന്നീ കാര്യാലയങ്ങളിലും ലഭ്യമാണ്‌. 


ഇ-ലേല തീയതിയും MAWANo—15-2-2021 രാവിലെ 11 മണി മുതല്‍ വൈകുന്നേരം 3.30 മണി വരെ. 


അടുത്ത ലേല തീയതിയും സമയവും--26-2-2021, 10-3-2021, 23-3-2021, 5-4-2021, 20-4-2021, 5-5-2021, 19-5-2021, 2-6-2021, 15-6-2021 
രാവിലെ 11 മണി മുതല്‍ വൈകുന്നേരം 3.30 മണി വരെ. 


16-12-2013-ലെ 49-00 നമ്പര്‍ കേരള ഗസറ്റില്‍ പേജ്‌ നമ്പര്‍ 815-98) വിജഞാപന പ്രകാരം പ്രസിദ്ധീകരിച്ച തിരുവനന്തപുരം 
സംരക്ഷണ വിഭാഗം അഡീഷണല്‍ പ്രിന്‍സിപ്പല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍-ടെ 22-11-2013-ലെ പ്രൊ (5) 26274/2012-00 
നമ്പര്‍ വിജ്ഞാപന പ്രകാരമുള്ള ലേലവ്യവസ്ഥകളും നിലവിലുള്ള മറ്റുവിവരങ്ങളും ഈ ഇ-ലേലത്തിനും 
ബാധകമായിരിക്കുന്നതാണ്‌. 


താഴെ പട്ടികയില്‍ ഉള്‍പ്പെടുത്തിയിട്ടുള്ളൂവയില്‍ ഏതെങ്കിലും വാഹനം വില്‍ക്കാതിരിക്കുന്നതിനുള്ള അധികാരം നെന്മാറ 
ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറില്‍ നിക്ഷിപ്തമായിരിക്കും. ഇ-ലേലത്തില്‍ പങ്കെടുക്കാന്‍ ആഗ്രഹിക്കുന്ന വൃക്തികള്‍ 
എം.എസ്‌.്റി.സി.-യില്‍ പേര്‍ രജിസ്റ്റര്‍ ചെയ്യേണ്ടതാണ്‌. ലേലത്തില്‍ പങ്കെടുക്കുന്നയാളിന്റെ രജിസ്‌ട്രേഷന്‍ നമ്പര്‍, നിരതദ്രവ്യം 
അടയ്ക്കുമ്പോള്‍ രേഖപ്പെടുത്തിയിരിക്കണം. നിരതദ്രവ്യം മുന്‍കൂര്‍ അടക്കുന്ന ലേലക്കാരന്‍ മാത്രമേ ഇ-ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ 
സാധിക്കുകയുള്ളൂ. 


വിജയിക്കുന്ന ലേലക്കാരന്‍, ഇ-ലേലതുകയുടെ 50% വരുന്ന തുക (EMD കഴിച്ച്‌ ബാക്കി) ലേല സ്ഥിരീകരണ അറിയിപ്പ്‌ ലഭിച്ച്‌ 
7 ദിവസങ്ങള്‍ക്കകം അടയ്ക്കേണ്ടതാണ്‌. ടി തുക കേരള സര്‍ക്കാരിന്റെ ഇപ-ര്രഷറി സംവിധാനത്തിലൂടേയോ കൊല്ലങ്കോട്‌ 
സബ്‌ ട്രഷറിയില്‍ പണമായോ അടയ്ക്കേണ്ടതാണ്‌. വിജയിയായ ലേലക്കാരന്‍ നിയമ (പകാരവും കാലാകാലങ്ങളില്‍ 
നിലവിലുള്ളതുമായ നികൂതികള്‍ യഥാസമയം അടയ്ക്കേണ്ടതുണ്ട്‌. 


ഇ-ലേല പ്രമാണങ്ങളും ഇ-ലേല ഷെഡ്യൂളുകളും www.mstcecommerce.com എന്ന വെബ്സൈറ്റില്‍ ലഭ്യമാണ്‌. എല്ലാ 
ഇ-ലേലപ്രമാണങ്ങളും www.mstcecommMerce.com എന്ന വെബ്‌സൈറ്റില്‍ കാണിച്ചിരിക്കുന്ന ഓണ്‍ലൈന്‍ കവറുകളില്‍ 
ഓണ്‍ലൈനായി മാത്രം സമര്‍പ്പിക്കേണ്ടതാണ്‌. ഇ-ലേല പപരമാണങ്ങള്‍ WWWw.mstcecommerce.com എന്ന വെബ്‌സൈറ്റിലൂടെ 
ഓണ്‍ലൈനായി ADEA സ്വീകരിക്കുകയുള്ളൂ. നേരിട്ടോ തപാല്‍മാര്‍ഗ്ഗമോ ലഭിക്കുന്ന ഇ-ലേലപ്രമാണങ്ങള്‍ ഒരു കാരണവശാലും 
സ്വീകരിക്കുന്നതല്ല. 


ഓണ്‍ലൈന്‍ ഇ-ലേല പ്രമാണത്തോടൊപ്പം സ്കാന്‍ ചെയ്ത ബന്ധപ്പെട്ട രേഖകള്‍ ഓണ്‍ലൈനായി സമര്‍പ്പിക്കാത്തതും 
അവയുടെ ഒറിജിനല്‍ തുറക്കുന്നതിന്‌ മുമ്പ്‌ സമര്‍പ്പിക്കാത്തതുമായ ഇ-ലേല പ്രമാണങ്ങള്‍ നിരസിക്കപ്പെടുന്നതാണ്‌. 
ഇ-ലേലവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങള്‍ എന്‍. ഐ. സി.-യില്‍ നിന്നോ www.mstcecommerce.com എന്ന വെബ്സൈറ്റില്‍ 
പറഞ്ഞിരിക്കുന്ന ഹെല്‍പ്പ്‌ ഡെസ്ക്കിൽ നിന്നോ ഓഫീസ്‌ സമയത്ത്‌ ഈ ഓഫീസില്‍ നിന്നോ ആലത്തൂര്‍, കൊല്ലങ്കോട്‌, 
നെല്ലിയാമ്പതി റെയിഞ്ചാഫീസുകളില്‍ നിന്നോ അറിയാവുന്നതാണ്‌. ഇ-പേയ്മെന്റിന്‌ ആവശയമായ വിവരങ്ങള്‍ (ലേലക്കാരന്‍ 
ഇടപാട്‌ നടത്തുന്ന കോര്‍ബാങ്കിംഗ്‌ സൌകരൃമുള്ള ബാങ്ക്‌ അക്കൌണ്ടിന്റെ വിശദവിവരങ്ങളും ഇ-മെയില്‍ അഡ്രസ്സും) 
ഇ-ലേലത്തോടൊപ്പം സമര്‍പ്പിക്കേണ്ടതാണ്‌. ഈ വിവരങ്ങള്‍ ഉള്‍പ്പെടുത്താത്ത ഇ-ലേലപ്രമാണങ്ങള്‍ നിരസിക്കപ്പെടുന്നതാണ്‌. 
ലേലക്കാര്‍ വിവരങ്ങള്‍ അപ്ലോഡ്‌ ചെയ്യുന്നതിലും മറ്റും ഉണ്ടാകുന്ന അസൌകരൃങ്ങള്‍ക്കും നഷ്ടത്തിനും വനം വകുറ്പ്‌ 
ഉത്തരവാദി ആയിരിക്കുന്നതല്ല. 


ഇ-ലേലത്തില്‍ പങ്കെടുക്കാന്‍ ആഗ്രഹിക്കുന്നവര്‍ അവരുടെ സ്ഥിരമായ മേല്‍വിലാസവും കയ്യൊപ്പും സാക്ഷ്യപ്പെടുത്തിയ 
സര്‍ട്ടിഫിക്കറ്റ്‌ ബന്ധപ്പെട്ട വില്ലേജാഫീസറില്‍നിന്നും വാങ്ങി ഇ- ലേലത്തിന്‌ നിരതദ്രവ്യം കെട്ടിവയ്ക്കുന്നതിനോടൊലപ്പം 
ഓണ്‍ലൈനായി ഹാജരാക്കേണ്ടതാണ്‌. നിയമാനുസൃത തിരിച്ചറിയല്‍ കാര്‍ഡോ സര്‍ട്ടിഫിക്കറ്റോ ഇല്ലാത്തവരുടെ 
ഇ-ലേലപ്രമാണങ്ങള്‍ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല. 


ഇ-ലേലത്തില്‍ പങ്കെടുക്കുവാന്‍ ആഗ്രഹിക്കുന്നവര്‍ ലേലത്തിനുമുമ്പായി വാഹനങ്ങളുടെ ഗൂണനിലവാരം നേരില്‍ കണ്ട്‌ 
ബോദ്ധൃപ്പെടേണ്ടതാണ്‌. ഈ വിജ്ഞാപന തീയതിക്ക്‌ മുമ്പായി ദര്‍ഘാസ്‌ / ലേലം സംബന്ധമായി സര്‍ക്കാര്‍ ഉത്തരവുകള്‍ 
എന്തെങ്കിലും ഉണ്ടായാല്‍ ആയതും ടി ഇ-ലേലത്തിന്‌ ബാധകമായിരിക്കും. പട്ടികയില്‍ കാണിച്ചിരിക്കുന്ന തീയതിയില്‍ നടക്കുന്ന 
ഇ-ലേലത്തില്‍ വിറ്റുപോകാത്ത വാഹനങ്ങള്‍ പട്ടികയില്‍ കാണിച്ചിട്ടുള്ള അടുത്ത ലേല തീയതിയില്‍ത്തന്നെ ഇ-ലേലം 
നടത്തുന്നതായിരിക്കും. ഇതിനായി മറ്റൊരു ഇ-ലേല പരസ്യം പ്രസിദ്ധപ്പെടുത്തുന്നതല്ല. 


കൂടുതല്‍ വിവരങ്ങള്‍ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍, നെന്മാറ (ഫോണ്‍ : 04923-243179), റെയ്ഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസ്‌, 
ആലത്തൂര്‍ (ഫോണ്‍ : 04922-258655), റെയ്ഞ്ച്‌ ഫോറസ്റ്റ്‌ ഓഫീസ്‌, കൊല്ലങ്കോട്‌ (ഫോണ്‍ : 04923-264104), റെയ്ഞ്ച്‌ ഫോറസ്റ്റ്‌ 
ഓഫീസര്‍, നെല്ലിയാമ്പതി (ഫോണ്‍ : 04923-241014), എന്നീ നമ്പറുകളില്‍ പ്രവൃത്തി ദിവസങ്ങളില്‍ പ്രവൃത്തി സമയത്ത്‌ ലഭ്യമാണ്‌. 


246 


2nd Fes. 2021] FOREST DEPARTMENT 73 
No. C1-3502/2019. Sth January 2021. 





The following confiscated vehicle will be offered for sale by e-auction on 15-2-2021 at Nemmara Division. 
The e-auction will be conducted by MSTC Ltd. Those who have registered for auction with MSTC Company only can 
have the right to participate in e-auction. Further details can be had from the website www.mstcecommerce.com or 
Phone No. 04923 243179. 


Date from which the relevant documents of e-auction will be available in the website—12-2-2021. 
Date of e-auction—15-2-2021 (11 a. m. to 3.30 2. m.). 


Next auction date—26-2-2021 (11 a. ൩. to 3.30 p. m.), 10-3-2021 (11 a. m. to 3.30 p. m.), 
23-3-2021 (11 a. m. to 3.30 2. m.), 5-4-2021 (11 a. m. 03.30 p. താ, 20-4-2021 (11 a. m. to 3.30 p. m.), 
5-5-2021 (11 a. m. to 3.30 p. m.), 19-5-2021 (11 a. m. 03.30 p. മാ, 2-6-2021 (11 a. m. to 3.30 p. m.), 
15-6-2021 (11 a. m. to 3.30 2. m.), 


The sale will be subject to the conditions notified in Page No. 815 of 49 Gazette dated 16-12-2013 published by 
Additional Principal Chief Conservator of Forest (Protection), Thiruvananthapuram vide Letter No. Pro(5) 26274/2012 
dated 22-11-2013. The existing rules and sale conditions are also applicable to this e-auction. 


The Divisional Forest Officer, Nemmara reserves all the right to exclude any other vehicles shown in the 
schedule below for sale. Those who wish to participate in the e-auction may register with MSTC Ltd. The buyer 
registration number has to be mentioned while paying the EMD. If the sale value of vehicles is not paid within the 
specified time period against any of the bid lot by the H1, bidder, the EMD will be forfeited. 


The successful bidder, should remit 50% of the bid value after adjusting the EMD already remitted within 
7 working days of issuance of acceptance letter. The mode of payment is through e-treasury of Government of Kerala 
or by cash in Sub Treasury, Kollengode. The successful bidder should pay the GST as per rules. 


e-Auction document and connected records are available in the website : www.mstcecommerce.com. 
All bids/e-auction documents are to be submitted online only and in the designated online cover(s) on the 
www.mstcecommerce.com website and e-auction document submitted manually/through post will not be entertained. 


Online e-auction bids are to be accompanied with relevant documents. E-auction/bids received online without the 
scanned copies of relevant documents will not be considered and shall be summarily rejected. Any further clarification 
on this e-auction can be obtained from NIC/the e-auction help desk number available in the www.mstcecommerce.com 
website and from the Office of the Divisional Forest Officer, Nemmara/Office of the Alathur, Kollengode, 
Nelliyampathy Range Forest Officers during the office hours. The details regarding e-payment (Bidders Bank account 
number, Where he/she is having core banking facility and email ID) should be submitted along with the e-auction 
document. E-auction documents without these details will not be accepted. Technical bid and financial bid shall be 
submitted in their respective designated online covers. The Forest Department will not be responsible for any 
inconvenience or loss to the bidder while uploading/downloading the bid. 


The bidders who wish to participate in the e-auction should produce a certificate showing the permanent address 
and signature of the bidders duly attested by the concerned Village Officer or any other approved Identity document 
along with the EMD through online. Those who do not produce any approved Identity Card or Certificate will not be 
eligible to participate in the e-auction. 


Intending persons may ensure the quality of the below vehicles put up for e-auction before the commencement of 
the same and no complaints will be entertained after e-auction. Any further notification to the sale conditions that may 
be issued by the Government after the issuance of this notification will also be applicable to this tender cum auction. The 
unsold vehicles will be sold on the next auction date shown in the schedule and separate notification will not be 
published for the same. 


If any modification or change in the sale condition are intimated by the Additional Principal Chief Conservator of 
Forest (Protection), Thiruvananthapuram that will also be applicable to this E-Auction. The undersigned reserves the right 
to alter the number of vehicles mentioned in the below schedule or to cancel the e-auction of any vehicle without 
further notice. 


Further details and information can be had from Divisional Forest Officer, Nemmara (Phone : 04923-243179) 
or Range Office, Alathur (Phone : 04922-258655), Kollengode (Phone : 04923-264104), Range Office, Nelliyampathy 
(04923-241014) during working hours. 


247 











74 KERALA GAZETTE [Part 111 
SCHEDULE 
Si. Type of Reg. No Location Remarks EMD 
No. Vehicle z 
1 TVS XL Moped KL-49-D-8079 Alathur Consfiscated 400 
Range vehicle under 
61(A) OR 17/14 
2 Hero Honda TN-41K-1679 Kollengode Consfiscated 400 
Splender Motor Range vehicle under 
Cycle 61(A) OR 5/14 
3 Mahindra KL-51A-5833 Kollengode Consfiscated 300 
Rodio Scooter Range vehicle under 
61(A) OR 5/14 
4 APE KL-48-8307 Kollengode Consfiscated 1,200 
Autorickshaw Range vehicle under 
61(A) OR 5/16 
5 Asok Leyland KL49D-8628 Alathur Consfiscated 12,500 
Dosth Range vehicle under 
61(A) OR 18/17 
6 TVS Mopped KL-09P-6134 Nelliyampathy Consfiscated 200 
Range vehicle under 
61(A) OR 9/17 
7 TVS Wego KL-49D-8609 Alathur Consfiscated 1,050 
Scooter Range vehicle on 


61(A) OR 16/17 





Office of the Divisional Forest Officer, 


Nemmara. 


(Sd.) 


Divisional Forest Officer 


(For and on behalf of the Governor of Kerala). 





കോഴിക്കോട്‌ ഡിവിഷന്‍ 


ഇ-ഓക്ഷന്‍ പരസ്യം 





നമ്പര്‍ ബി2-3636/2015. 2020 ഡിസംബര്‍ 31. 


കോഴിക്കോട്‌ ഡിവിഷനില്‍ കണ്ടം ചെയ്ത്‌ വില്‍പ്പന നടത്തുന്നതിനായി ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്ററുടെ അനുമതി 
ലഭിച്ചിട്ടുള്ളതും കോഴിക്കോട്‌ ഡിവിഷനില്‍ വിവിധ വനം കേസുകളില്‍ ഉള്‍പ്പെട്ടിട്ടുള്ളതും 196-ലെ കേരള വനനിയമം 61 (എ?) 
വകുപ്പനുസരിച്ച്‌ സര്‍ക്കാരിലേക്ക്‌ കണ്ടുകെട്ടിയിട്ടുള്ളതും ബഹു. ഹൈക്കോടതിയുടെ MACA-1458/08 തീയതി 2-12-2008 
വിധിയുടേയും കേരള സര്‍ക്കാരിന്റെ 89584 /08/ജിദ/ഹോം തീയതി 5-1-2009-ലെ സര്‍ക്കുലര്‍ പ്രകാരവും വില്‍പ്പന നടത്താന്‍ 
ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍, കോഴിക്കോട്‌ ഉത്തരവായതും താഴെ പട്ടികയില്‍ ക്രമനമ്പര്‍ 1 മൂതല്‍ 9 വരെയുള്ള 
വാഹനങ്ങള്‍ ഇപ്പോഴുള്ള സ്ഥിതിയിലും അവസ്ഥയിലും ഈ ഓഫീസില്‍ വെച്ച്‌ 2021 ഫെബ്രുവരി 8-ന്‌ (8-2-2021) ഇ-ഓക്ഷന്‍ 
ചെയ്ത്‌ വില്‍ക്കുന്നതായിരിക്കും. പ്രസ്തുത ലേലം നടക്കാതിരിക്കുകയോ ടി ലേലത്തില്‍ വാഹനങ്ങള്‍ 
വില്‍ക്കപ്പെടാതിരിക്കുകയോ Reject ആവുകയോ ചെയ്താല്‍ പ്രസ്തുത വാഹനങ്ങള്‍ വീണ്ടും 24-2-2021, 4-3-2021, 18-3-2021, 
24-3-2021 തീയതികളില്‍ ലേലത്തില്‍ വില്‍പ്പനയ്ക്കായി വെക്കുന്നതായിരിക്കും. MSTC കമ്പനിയില്‍ ലേലത്തിനായി രജിസ്റ്റര്‍ 
ചെയ്ത വ്യക്തികള്‍ക്ക്‌ ലേലത്തില്‍ പങ്കെടുക്കാവുന്നതാണ്‌. വിശദ വിവരത്തിനായി www.mstcecommerce.com എന്ന 


വെബ്‌സൈറ്റ്‌ സന്ദര്‍ശിക്കുക. കൂടാതെ 9946473645, 0471 2529137 എന്നീ നമ്പരുകളില്‍ ബന്ധപ്പെടുക. 


248 


2nd Fes. 2021] FOREST DEPARTMENT 75 





ലേലം ചെയ്യുന്ന വാഹനങ്ങളുടെ വിവരം 











ക്രമ വാഹനത്തിന്‍റെ വാഹനത്തിന്റെ എഞ്ചിന്‍ വാഹനം 
° a സൂക്ഷിച്ചിരിക്കുന്ന 
നമ്പര്‍ ഇനവും നമ്പരും നമ്പരും ചേസിസ്‌ നമ്പരും 
സ്ഥലം 

1 KL-55-D-5411 Engine No. : DHGBSC70170 പെരുവണ്ണാമൂഴി റെയിഞ്ച്‌ canoogy 
മോട്ടോര്‍ സൈക്കിള്‍ Chasis No. : MD2DHDHZZSCC75249 ഓഫീസ്‌ പരിസരം 
(95 സി.സി. മുകളില്‍) 
2009 മോഡല്‍ 

2 KL-57-D-575 Engine No. : JF21E9182822 പെരുവണ്ണാമൂഴി റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ 
Honda Aviator Chasis No. : ME4JF213CB8162356 ഓഫീസ്‌ പരിസരം 
2011 മോഡല്‍ 

3 KL-11-J-9155 Engine No. : DDMBFF17730 പെരുവണ്ണാമൂഴി റെയിഞ്ചി ഫോറസ്റ്റ്‌ 
Bajaj Calibur Chasis No. : DDFBFF71282 ഓഫീസ്‌ പരിസരം 
1999 മോഡല്‍ 

4 KL-56-M-1460 Engine No. : DHZWFC27446 പെരുവണ്ണാമൂഴി റെയിഞ്ചി ഫോറസ്റ്റ്‌ 
ബജാജ്‌ മോട്ടോര്‍ Chasis No. : MD2A11CZ2FWC18719 ഓഫീസ്‌ പരിസരം 
സൈക്കിള്‍ 2015 മോഡല്‍ 

5 KL-11-M-324 Engine No. : 00L18M13653 പെരുവണ്ണാമൂഴി റെയിഞ്ചി ഫോറസ്റ്റ്‌ 
ഹീറോ ഹോണ്ട Chasis No. : 0012003546 ഓഫീസ്‌ പരിസരം 
മോട്ടോര്‍ സൈക്കിള്‍ 

6 KL-56-D-8206 Engine No. : MA3FDEV1S00342256 താമരശ്ശേരി റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ 
മാരുതി റിറ്റ്സ്‌ കാര്‍ Chasis No. : ൧131695264 ഓഫീസ്‌ പരിസരം 

7 KL-11-T-5093 Engine No. : MD625AF1141B08110 താമരശ്ശേരി റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ 
ടി. വി. എസ്‌. മോട്ടോര്‍ Chasis No. : 0F1B41159512 ഓഫീസ്‌ പരിസരം 
സൈക്കിള്‍ 2004 മോഡല്‍ 

8 KL-11-AJ-6719 Engine No. : DUFBME48404 താമരശ്ശേരി റെയിഞ്ച്‌ ഫോറസ്റ്റ്‌ 
ബജാജ്‌ മോട്ടോര്‍ Chasis No. : DUFBME68669 ഓഫീസ്‌ പരിസരം 
സൈക്കിള്‍ 2005 മോഡല്‍ 

9 KL-11-Y-2713 Engine No. : FHF277400 ചാലിയം ഡിപ്പോ പരിസരം 
Wheeler Ape Chasis No. : 1220294937 താമരശ്ശേരി റെയിഞ്ച്‌ 


2006 മോഡല്‍ 





അഡീഷണല്‍ പ്രിന്‍സിപ്പല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം), തിരുവനന്തപുരത്തിന്റെ 24-6-2015-ലെ 
Pro. (9) 18490/15 നമ്പര്‍ കത്ത്‌ പ്രകാരം നിര്‍ദ്ദേശങ്ങള്‍ക്ക്‌ വിധേയമായി മേല്‍പ്പറഞ്ഞ വാഹനങ്ങള്‍ ഇ-ഓക്ഷന്‍ മുഖേന 
ലേലം ചെയ്ത്‌ വില്‍ക്കുന്നതാണ്‌. 


മേല്‍ പട്ടികയില്‍ ഉള്‍പ്പെടുത്തിയിട്ടുള്ളവയില്‍ ഏതെങ്കിലും വാഹനം വില്‍ക്കാതിരിക്കുന്നതിനുള്ള അധികാരം 
കോഴിക്കോട്‌ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറില്‍ നിക്ഷിപ്തമായിരിക്കും. 


വാഹനങ്ങള്‍ ബന്ധപ്പെട്ട ഫോറസ്റ്റ്‌ റെയിഞ്ചാഫീസറുടെ അനുവാദത്തോടുകൂടി ആഫീസ്‌ സമയത്ത്‌ 
പരിശോധിക്കാവുന്നതും വാഹനത്തിന്റെ ഗുണനിലവാരം കണ്ട്‌ ബോധ്യപ്പെടാവുന്നതുമാണ്‌. ലേലത്തിനുശേഷം 
തല്‍സംബന്ധമായ യാതൊരു പരാതികളും സ്വീകരിക്കുന്നതല്ല. 


വാഹനത്തിന്റെ ആര്‍. സി. ബുക്ക്‌ ലഭ്യമല്ലെങ്കില്‍ ലേലക്കാര്‍ സ്വന്തം ഉത്തരവാദിത്വത്തിലും ചെലവിലും ഡ്യൂപ്ളിക്കേറ്റ്‌ 
ആര്‍. സി. ബുക്ക്‌ ലഭ്യമാക്കാന്‍ നടപടി സ്വീകരിക്കേണ്ടതാണ്‌. 


ജി. ഒ. (എംഎസ്‌.) നമ്പര്‍ ട50/14/ഫിന്‍. തീയതി 15-12-2014 സര്‍ക്കാര്‍ ഉത്തരവ്‌ പ്രകാരം സര്‍ക്കാര്‍ അംഗീകരിച്ച 
വൃവസ്ഥകള്‍ ഈ ലേലത്തിന്‌ ബാധകമായിരിക്കും. ലേലം സംബന്ധിച്ച്‌ ഫോറസ്റ്റ്‌ ഡിപ്പാര്‍ട്ട്‌ മെന്റില്‍ നിലവിലുള്ള 
പൊതു നിയമങ്ങളും മറ്റ്‌ നിബന്ധനകളും ഈ ലേലത്തിനും ബാധകമായിരിക്കും. 


Gaz. No. 5/2021/DTP (Forest). 249 


76 KERALA GAZETTE [Parr 111 





ഇ-ഓക്ഷന്‍ സംബന്ധിച്ച്‌ MSTC പുറപ്പെടുവിച്ചിട്ടുള്ള പൊതു നിയമങ്ങളും നടപടിക്രമങ്ങളും ടി ലേലത്തിന്‌ 
ബാധകമായിരിക്കും. 


വിജയിയായ ലേലക്കാരന്‍ ലേല വിലയുടെ 35% തുക ലേലസ്ഥിരീകരണ അറിയിപ്പ്‌ ലഭിച്ച്‌ 7 പ്രവര്‍ത്തി ദിവസങ്ങള്‍ക്കകം 
അടയ്ക്കേണ്ടതാണ്‌. ടി തുക കേരള സര്‍ക്കാരിന്റെ ഇ-ര്രഷറി സംവിധാനം മുഖേനയോ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍, 
കോഴിക്കോടിന്റെ പേരില്‍ SBI മലാപറമ്പ്‌ (ബ്രാഞ്ചില്‍ മാറാവുന്ന രീതിയില്‍ ഡിമാന്റ്‌ (ഡാഫ്റ്റായോ കോഴിക്കോട്‌ ജില്ലാ 
ട്രഷറിയില്‍ ചെലാന്‍ മുഖാന്തിരമോ അടയ്ക്കാവുന്നതാണ്‌. ബാങ്കുകള്‍ ഡിഡി മാറുന്നതിന്‌ കമ്മീഷന്‍ ഈടാക്കുകയാണെങ്കില്‍ 
ആയത്‌ ലേലക്കാരന്‍ നല്‍കേണ്ടതാണ്‌. 


ഇ-ഓക്ഷന്‍ നിബന്ധനകളില്‍ അഡീഷണല്‍ പ്രിന്‍സിപ്പല്‍ ചീഫ്‌ ഫോറസ്റ്റ്‌ കണ്‍സര്‍വേറ്റര്‍ (സംരക്ഷണം), തിരുവനന്തപുരം 
എന്തെങ്കിലും ഭേദഗതിയോ മാറ്റമോ വരുത്തിയാല്‍ ആയത്‌ ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതും ടി വിവരം ലേലത്തിന്‌ 
മുന്‍പ്‌ പങ്കെടുക്കുന്നവരെ അറിയിക്കുന്നതുമാണ്‌. മുകളില്‍ പട്ടികയില്‍ പറഞ്ഞിട്ടുള്ള വാഹനങ്ങളുടെ എണ്ണത്തില്‍ മാറ്റം 
വരുത്തുന്നതിനോ മറ്റൊരറിയിപ്പ്‌ കൂടാതെ ലേലം OF ചെയ്യുന്നതിനോ ഉള്ള അധികാരം കോഴിക്കോട്‌ ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ 
ഓഫീസറില്‍ നിക്ഷിപ്തമായിരിക്കും. 


ഇ-ഓക്ഷന്‍ സംബന്ധിച്ചു വിശദവിവരങ്ങള്‍ താഴെ കൊടുത്തിരിക്കുന്ന മേല്‍വിലാസങ്ങളില്‍ / ഇ-മെയില്‍ (ഫോണ്‍ നമ്പര്‍ 
എന്നിവയില്‍ ബന്ധപ്പെടാവുന്നതാണ്‌. 


ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍, കോഴിക്കോട്‌ ഡിവിഷന്‍, സിവില്‍സ്റ്റേഷന്‍, കോഴിക്കോട്‌ ജില്ല, കേരളം, പിന്‍-673 020. 
sp-920N08-dfo.kozh.for@ kerala. gov.in 


ഫോണ്‍ നമ്പര്‍ - 0495 2374450, 
Divisional Forest Office, 
Civilstation, Kozhikode. 


0496-2666788, 
Range Forest Office, 
Peruvannamuzhy, 
Mob. 8547602830 


ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസറുടെ കാര്യാലയം, (ഒപ്പ്‌) 
കോഴിക്കോട്‌. ഡിവിഷണല്‍ ഫോറസ്റ്റ്‌ ഓഫീസര്‍ 
(കേരള ഗവര്‍ണര്‍ക്കുവേണ്ടി). 





250 


